Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2019 


Reg . No. KL / TV ( N )/ 634/2018- 20 


GOVERNN 


കർ 


രള സർക് 
WMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 ജനുവരി 1 
1st January 2019 

1194 ധനു 11 
17th Dhanu 1194 


നമ്പർ 


Vol. VIII 


No. 


Thiruvananthapuram , 

Tuesday 


1940 പൌഷം 11 
| 11th Pousha 1940 


PART III 
Co -operative Department 


ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

[ ഹാജർ : ജി. ശ്രീകുമാർ) 


നമ്പർ എ . ഇ .എൽ. 2079 / 2018 . 


2018 നവംബർ 30. 


വിഷയം : - സഹകരണ വകുപ്പ് സമാപ്തീകരണം- എ . 668 -ാം നമ്പർ മാവേലിക്കര താലൂക്ക് സഹകരണ എംപ്ലോയീസ് 

സഹകരണ സംഘം ( ക്ലിപ്തം ) - 1969 - ലെ കേരള സഹകരണസംഘം നിയമം വകുപ്പ് 74 അനു സരിച്ച് 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം : - (1) ഈ ആഫീസിലെ 9- 3 -2016 - ലെ സി .ആർ. ബി. 3486/ 14 -ാം നമ്പർ ഉത്തരവ്. 


(2) ലിക്വിഡേറ്ററുടെ 28 - 11 - 2018 - ലെ ഇ . 668 / 18 -ാം നമ്പർ ഉത്തരവ്. 
(3 ) മാവേലിക്കര അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ 28- 11-2018 - ലെ 668/ 2018 -ാം നമ്പർ കത്ത്. 


എ . 668 -ാം നമ്പർ മാവേലിക്കര താലൂക്ക് സഹകരണ എംപ്ലോയീസ് സഹകരണ സംഘം ( ക്ലിപ്തം )- ന്റെ പ്രവർത്തനം 1969- ലെ 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73(3) അനുസരിച്ച് അന്തിമമായി സമാപ്തീകരിച്ചുകൊണ്ട് പരാമർശം (2) പ്രകാരം 
സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ടി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് 1969- ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 74 അനുസരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് പരാമർശം (3) 
പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശയും ചെയ്തിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 
Gaz . No. 1/2019 /DTP (Co-operative). 

565 


1st JAN . 2019 ] 


CO -OPERATIVE DEPARTMENT 


എ . 668 -ാം നമ്പർ മാവേലിക്കര താലൂക്ക് സഹകരണ എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം) - ന്റെ രജിസ്ട്രേഷൻ 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്ത് കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 
സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ ലിക്വിഡേറ്റർ മൂന്ന് വർഷം സൂക്ഷിക്കേണ്ടതും അതിനു ശേഷം ഈ ആഫീസിന്റെ 
മുൻഅനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. കൂടാതെ ബാങ്കിൽ നീക്കിയിരുപ്പ് തുക യായ - 13 , 491.30 ആലപ്പുഴ ജില്ലാ 
സഹകരണ ബാങ്ക്, മാവേലിക്കര ശാഖയിൽ ലിക്വിഡേറ്ററുടെ പേരിൽ നിലവിലുള്ള അക്കൗണ്ടിൽ മൂന്ന് വർഷം സൂക്ഷിക്കേ 
ണ്ടതും തുടർന്ന് ഈ ആഫീസിന്റെ മുൻ അനുവാദം വാങ്ങി, അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) മാവേലിക്കരയുടെ പേരിൽ 
നിലവിലുള്ള കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക്മാറ്റേണ്ടതാണ്. 


( ഒപ്പ്) 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, 
ആലപ്പുഴ. 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


( ഹാജർ : ശ്രീ. എം . ബിനോയ് കുമാർ) 


നമ്പർ എ . ഇ . എൽ./ 5073 / 2018 . 


2018 ഒക്ടോബർ 25. 


വിഷയം: - സമാ പ് തീ ക രണം - കെ . 98 0 കാപ്പാട് സർവ്വീസ് സഹ ക രണ സംഘം ക്ലിപ്തം - രജിസ്ട്രേഷൻ റദ്ദ് 

ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 


സൂചന: - (1) കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 27-7 - 2013- ലെ AEL /3326 /2004 നമ്പർ ഉത്തരവ്. 


( 2 ) ബഹു . സഹകരണ സംഘം രജിസ്ട്രാറുടെ 20 - 9 - 2018 - ലെ AEL / 6837/ 2018 നമ്പർ ഉത്തരവ്. 


( 3) കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 29- 9 -2018 - ലെ കെ 1580 /2017 നമ്പർ കത്ത്. 


( 4) സംഘം ലിക്വിഡേറ്ററുടെ 6 - 8 - 2018 - ലെ 4 -ാം നമ്പർ തീരുമാനം. 


കോട്ടയം ജില്ലയിലെകാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന കെ .980 കാപ്പാട് സർവ്വീസ് സഹകരണസംഘം 
പ്രവർത്തനങ്ങൾ നിലച്ചതിനെ തുടർന്ന് സൂചന (1) ഉത്തരവ് പ്രകാരം ലിക്വിഡേഷനിലാണ്. ടി സംഘത്തിൽ 3- 9-2016- ൽ 
കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് ഇൻസ്പെക്ടർ ലിക്വിഡേറ്ററായി 
ചാർജ്ജടുക്കുകയും ലിക്വിഡേഷൻ നടപടികൾ നടത്തിവരുകയും ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ ലിക്വിഡേഷൻ സംബന്ധിച്ച 
നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് ലഭിക്കുന്നതിനായി സൂചന ( 4) 
പ്രകാരം ലിക്വിഡേറ്റർ തീരുമാനമെടുത്ത് സൂചന ( 3) പ്രകാരം അപേക്ഷ ഈ ആഫീസിൽ സമർപ്പിച്ചിരിക്കുന്നു. ടി സംഘത്തിന്റെ 
ലിക്വിഡേഷൻ സംബന്ധിച്ച് നാളിതുവരെയുള്ള നടപടികൾ താഴെ പറയും പ്രകാരമാണ്. 


- ലിക്വിഡേഷൻ നടപടികളുടെ ഭാഗമായി 6-10- 2004- ൽ ക്ലെയിം നോട്ടീസ് പ്രസിദ്ധീകരിച്ചെങ്കിലും നാളിതുവരെ യാതൊരു 
വിധ ക്ലെയിമുകളും ലഭ്യ മാ യിട്ടുള്ള ത ല്ല . ടി സംഘ ത്തിന്റെ അക്കൗണ്ടുകളിൽ നട പടികൾ അവസാനിപ്പിച്ച് തുകകൾ 
ലിക്വിഡേറ്ററുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഗവൺമെന്റ് ഓഹരി ഇനത്തിൽ - 5, 000 ലിക്വിഡേഷൻ 
ചാർജ്ജിനത്തിൽ - 13,972, കോമൺ ലിക്വിഡേഷൻ ഫണ്ട്- 4,657 എന്നിവ അടച്ചു തീർത്തിട്ടുണ്ട്. നിലവിൽ സംഘത്തിന് 
ഗവൺമെന്റ് കുടിശ്ശികയൊന്നുമില്ലായെന്ന് ലിക്വിഡേറ്ററുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. തുടർന്ന് ലിക്വിഡേറ്റർക്ക് ഈടാക്കി 
എടുക്കാൻ സാധിക്കാത്ത ആസ്തികൾ എഴുതിത്തള്ളിയും ബാധ്യതകൾ കണ്ടുകെട്ടിയും 13 - 9-2018 - ൽ AEL / 3326/2004 നമ്പരായി 
കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഉത്തരവ് പുറപ്പെടുവിച്ചു . സംഘത്തിന്റെ അന്തിമ പൊതുയോഗം 6 -8 -2018 - ൽ നടത്തി 
യിട്ടുള്ളതാണ്. ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്കുകളും ബന്ധപ്പെട്ട രേഖകളും 
AEL ആഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ളതാണ്. ബഹു . സഹകരണസംഘം രജിസ്ട്രാറുടെ സൂചന ( 2) ഉത്തരവ് പ്രകാരം സംഘം 
ലിക്വിഡേറ്റർക്ക് 26 -7 - 2019 വരെ കാലാവധിയുണ്ട്. ടി സംഘത്തിന്റെ ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിയിലെ ബാക്കിപത്രം, 
നാളിതുവരെയുള്ള വരവ്- ചെലവ് കണക്കുകൾ, ഇപ്പോഴത്തെ ബാക്കിപത്രം എന്നിവ താഴെപറയും പ്രകാരമാണ്. 


566 


1st JAN . 2019] 


CO -OPERATIVE DEPARTMENT 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം 


ബാദ്ധ്യത 


തുക 


ആസ്തി 


തുക 


23 .29 


ഓഹരി മൂലധനം 
നിക്ഷേപങ്ങൾ 
വായ്പകൾ ജില്ലാബാങ്ക് 
നിയമപ്രകാരമുള്ള കരുതലുകൾ 


| 78, 691. 25 
2,56,077.26 
2 ,43 , 970 . 00 

44 , 639 .58 


നീക്കിയിരുപ്പ് 
ബാങ്ക് അക്കൗണ്ട് 

1,30,565 . 50 
സ്ഥിരനിക്ഷേപം 

49 , 162. 00 
അംഗങ്ങൾക്ക് കൊടുത്ത 
- വായ്പകളും അഡ്വാൻസുകളും 4,334.00 
മറ്റ് സ്ഥാപനങ്ങളിലെ ഓഹരികൾ 38 ,720.00 
സർക്കാർ വക സെക്യൂരിറ്റികൾ 1,355. 00 


മറ്റു കരുതലുകൾ 

3, 21, 529 .48 
മറ്റ് ബാദ്ധ്യതകൾ 

96 , 547 . 57 
അഡ്വാൻസുകൾ സംഘത്തിൽ നിന്നും 
കൊടുക്കേണ്ടവ 

24 , 07 ,854. 02 
മുന്നാണ്ടുകളിലെ വീതിക്കാത്ത ലാഭം 17, 073.02 


35 ,911.86 


32 ,208 . 95 
38,920. 49 


മറ്റ് മുതൽമുടക്കുകൾ 
കിട്ടാനുള്ള പലിശ 
മറ്റ് ആസ്തികൾ 
അഡ്വാൻസുകൾ സംഘത്തിനു 

വരേണ്ടവ 
അറ്റനഷ്ടം 

ആ ക 


24,49 , 318. 17 


6 , 85 , 862 .92 


ആ 


ക 


34, 66 , 382 , 18 


34 , 66 , 382 , 18 


നാളിതുവരെയുള്ള വരവ്- ചെലവ് കണക്കുകൾ 


വരവ് 


തുക 


ചെലവ് 


തുക 


2 , 970. 00 


13 , 972. 00 


1, 46, 057 . 00 

6, 000 . 00 


900 . 00 
2 ,970 .00 


4 , 657. 00 


71. 00 


ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് 

23. 29 

ലിക്വിഡേറ്റർ അഡ്വാൻസ് 
എസ്. ബി . 4681 (DCB കാഞ്ഞിരപ്പള്ളി) 2,72,723.31 

ലിക്വിഡേഷൻ ചാർജ്ജ് 
പലിശ 

38 ,851. 00 

ബാങ്ക് അക്കൗണ്ട് 
സ്റ്റാഫ് സെക്യൂരിറ്റി നിക്ഷേപം 

4 , 000 . 00 

ലോക്കർ പൊളിച്ച വകയിൽ 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 

2 ,970 . 00 

ലോക്കർ വാടക 
സ്ഥിരനിക്ഷേപം 

49 , 162. 00 

പൊതുയോഗം പരസ്യം 
റിസർവ്വ് ഫണ്ട് പലിശ 

5 ,257. 00 

കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
റിസർവ് ഫണ്ട് 

11, 787 . 00 

പലവക ചെലവുകൾ 
ഷെയർ ക്യാപ്പിറ്റൽ 

37,000 . 00 

ബാങ്ക് ചാർജ്ജ് 
ജില്ലാ സഹകരണബാങ്ക് 

ബോറോവിംഗ്സ് 

നീക്കിയിരുപ്പ് 
ആ ക 4 , 21 , 773 . 60 

ആ ചെ ക 

ഇപ്പോഴത്തെ ബാക്കിപത്രം 
ആസ്തി 

തുക 

ബാധ്യത 
ഇല്ല 


183 .31 


2 , 43 , 970.00 

23 . 29 


4 , 21,773 . 60 


തുക 


ഇല്ല 


ഇല്ല 


ഇല്ല 


ലിക്വിഡേഷൻ സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് 
ലഭിക്കുന്നതിനായി സൂചന (4 ) പ്രകാരം ലിക്വിഡേറ്റർ തീരുമാനമെടുത്ത് സൂചന ( 3) പ്രകാരം കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് 
രജിസ്ട്രാറുടെ ശുപാർശ സഹിതം അപേക്ഷ ഈ ആഫീസിൽ സമർപ്പിച്ചിരിക്കുന്നു . മേൽസാഹചര്യത്തിൽ ലിക്വിഡേഷൻ 
സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതായി എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ കെ 980 കാപ്പാട് സർവ്വീസ് സഹകരണ 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 

- ഉത്തരവ് 
- കെ . 980 കാപ്പാട് സർവ്വീസ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് 
ചെയ്തു കൊണ്ടും ടി സംഘ ത്തിന്റെ പേര്, സംഘ ങ്ങ ളുടെ പട്ടിക യിൽ നിന്നും നീക്കം ചെയ്തു കൊണ്ടും 
ഉത്തരവാകുന്നു . സംഘത്തിന്റെ രജിസ്റ്ററുകളും രേഖകളും ലിക്വിഡേറ്റർ 3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും അതിനു ശേഷം 
ഈ ആഫീസിന്റെ അനുമതിയോടെ മാത്രം നശിപ്പിക്കാവുന്നതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


567 


1st JAN . 2019 ] 


CO -OPERATIVE DEPARTMENT 


- വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

| [ ഹാജർ : പി . റഹീം) 


- (1 ) 


നമ്പർ എ . ഇ .എൽ./ 3580 / 2017. 


2018 ഡിസംബർ 7. 


വിഷയം : - ലിക്വിഡേഷൻ - വിളമ്പുകണ്ടം ഏരിയാ എസ്റ്റേറ്റ് എംപ്ലോയീസ് കൺസ്യൂമർ സഹകരണ സ്റ്റോർ ക്ലിപ്തം നമ്പർ 

ഡബ്ല 124 - അന്തിമ സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) ഈ ആഫീസിലെ 23 - 11 - 2017 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 


(2 ) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 27 - 10 - 2018 - ലെ 1872 / 2017 നമ്പർ കത്തും ലിക്വിഡേറ്ററുടെ 

നടപടി ക്രമവും. 


സൂചന (1) ഉത്തരവുപ്രകാരം ലിക്വിഡേഷനിലായ അഞ്ചുകുന്ന് വില്ലേജിൽ വിളമ്പുകണ്ടം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന 
വിളമ്പുകണ്ടം ഏരിയ എസ്റ്റേറ്റ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് സൂചന (1) ഉത്തരവ് 
പ്രകാരം സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ 
പനമരം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുത്തരവായിരുന്നു . ലിക്വിഡേറ്റർ 20 -12 -2017 - ൽ ചാർജ്ജ്ഏറ്റെടുത്തു . 
ചാർജ്ജ്ഏറ്റെടുക്കുമ്പോൾ സംഘത്തിന്റെ യാതൊരു രേഖകളും ലിക്വിഡേറ്റർക്ക് ലഭ്യമായിരുന്നില്ല . ലിക്വിഡേറ്റർ സംഘത്തിന്റെ 
അവസാന ആഡിറ്റ് സർട്ടിഫിക്കറ്റ് (2006 -07) പ്രകാരമുള്ള കടധനപട്ടിക തയ്യാറാക്കി ചാർജ്ജ്ഏറ്റെടുത്ത കാലത്തെ ബാക്കിപത്രം 
താഴെപറയും പ്രകാരമാണ്. 


കമ 


ബാദ്ധ്യതകൾ 


തുക 


കമ 


ആസ്തികൾ 


തുക 


നമ്പർ 


നമ്പർ 


എ . ക്ലാസ് ഓഹരി 


10 , 060 . 00 


ബാക്കി നിൽപ്പ് കൈവശം 


| 27 . 00 


തേയ്മാന ഫണ്ട് 


7 , 000. 00 


ഫർണിച്ചർ 


7 ,000. 00 


2 , 024. 00 


ബാങ്കിൽ 


2 ,751. 00 


സിൽബന്ധി ചെലവും 
തൻ ചെലവും 


നീക്കിയിരുപ്പ് ചരക്ക് 


363 . 00 


അഡ്വാൻസുകൾ സംഘം 

കൊടുക്കേണ്ടവ 


56, 531. 00 


500. 60 


മറ്റു സ്ഥാപനങ്ങളിലെ ഓഹരി 
സംഘത്തിന് വരേണ്ടവ 
അറ്റ് നഷ്ടം 


297. 00 


64, 676 . 40 


ആകെ 


75 , 615 . 00 


അക 


75 , 615 . 00 


ആയത് പ്രകാരം ലിക്വിഡേറ്റർ ക്ലെയിം നോട്ടീസ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു . നിർദ്ദിഷ്ട കാലയളവിൽ ആരുംതന്നെ 
ക്ലെയിം ഉന്നയിച്ചു വന്നിട്ടില്ല . ലിക്വിഡേറ്ററുടെ പേരിൽ വയനാട് ജില്ലാ സഹകരണ ബാങ്ക് മാന ന്ത വാടി ശാഖ യിൽ 
ഒരു സേവിംഗ്സ് അക്കൗണ്ട് ആരംഭിക്കുകയും സംഘത്തിന്റെ പേരിലു ണ്ടാ യിരുന്ന ജില്ലാ സഹകരണ ബാങ്ക് കൽപ്പറ്റ 
ടൗൺ ബ്രാഞ്ചിലെയും കമ്പളക്കാട് ശാഖയിലെയും തുകകൾ ടി ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് മാറ്റി വരവ് വച്ചു . 


- സംഘത്തിന്റെ ഒടുവിലത്തെ ആഡിറ്റ് സർട്ടിഫിക്കറ്റ് ( 2006 -07 ) പ്രകാരം ജില്ലാ സഹകരണ ബാങ്കിൽ 500 ജില്ലാ മൊത്ത 
വ്യാപാര സഹകരണ സംഘത്തിന്റേതായിട്ടുണ്ടായിരുന്നു . ആയത് തിരികെ ലഭിക്കുന്നതിന് അപേക്ഷിച്ചതിൽ ടി മൊത്ത വ്യാപാര 
സഹകരണ സംഘത്തിന് സംഘം നേരത്തെ സാധനങ്ങൾ വാങ്ങിയ വകയിൽ 11,380 കൊടുക്കാനുണ്ടെന്ന് അറിയിച്ചു . എന്നാൽ 
സംഘത്തിന് ആയത് കൊടുത്തു തീർക്കാൻ യാതൊരു പ്രാപ്തിയും ഇല്ല. 


- ലിക്വിഡേറ്ററുടെ അപേക്ഷ പ്രകാരം ഈ ആഫീസിലെ 12 - 9 - 2018 - ലെ എ . ഇ .എൽ./ 3580 / 2017 നമ്പർ ഉത്തരവ് പ്രകാരം 
ലിക്വിഡേറ്റർക്ക് പിരിച്ചെടുക്കാൻ സാധിക്കാത്ത താഴെ പറയുന്ന ആസ്തികൾ എഴുതി തള്ളുന്നതിനും കൊടുത്തു തീർക്കാൻ 
സാധിക്കാത്ത ബാദ്ധ്യതകൾ കണ്ട് കെട്ടുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. 


568 


1st JAN. 2019 ] 


CO -OPERATIVE DEPARTMENT 


കമ 


കം 


- ബാദ്ധ്യത് 


ബാദ്ധ്യത 


തുക 


തുക 


കമ 


കമ 


മുതൽ 


തുക 


നമ്പർ 


നമ്പർ 


എ . ക്ലാസ് ഓഹരി 


10 ,060 .00 


ആഡിറ്റ് റിപ്പോർട്ട് പ്രകാരം 

ബാക്കി നിൽപ്പ് തുക 


27. 00 


തേയ്മാന ഫണ്ട് 


7 ,000. 00 


- 


2 


ഫർണിച്ചർ 


7 , 000. 00 


2 , 024. 00 


നീക്കിയിരുപ്പ് ചരക്ക് 


363 . 60 


സിൽബന്ധി ചെലവും 
തൻചെലവും 


4 


അഡ്വാൻസുകൾ സംഘത്തിന് വരേണ്ടവ 


297 . 00 


അഡ്വാൻസുകൾ സംഘം 56,531.00 

കൊടുക്കേണ്ടവ 


ആകെ 


75 , 615 , 00 


അറ്റ് നഷ്ടം 


64 ,676. 40 


ആകെ 


72 , 364. 00 


- ലിക്വിഡേറ്റർ സംഘം അന്തിമ പൊതുയോഗം 25 - 10 - 2018 - ന് മാനന്തവാടി അസി. രജിസ്ട്രാർ ( ജനറൽ) ആഫീസിൽ വച്ച് 
വിളിച്ചു ചേർത്തതിൽ ആരുംതന്നെപങ്കെടുത്തില്ല . യോഗത്തിൽ ലിക്വിഡേറ്റർ നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ 
അവതരിപ്പിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ലിക്വിഡേഷൻ കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ താഴെ പറയുന്ന 
പ്രകാരമാണ്. സംഘത്തിൽ യാതൊരു ആസ്തികളും ബാദ്ധ്യതകളും ബാക്കി നിൽക്കുന്നില്ല. 


കമ 


വരവ് 


തുക 


കമ 


ചെലവ് 


തുക 


നമ്പർ 


നമ്പർ 


3 , 298 . 00 


ബാങ്കിൽ നിന്നും 
പിൻവലിച്ച ഓഹരി തുക 


ലിക്വിഡേഷൻ കോസ്റ്റ് 


162 . 00 


ലിക്വിഡേഷൻ ഫണ്ട് 


487 . 00 


കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് സംഭാവന 


2649 . 00 


ആകെ 


3 , 298, 00 


ആകെ 


3 , 298 . 00 


ലിക്വിഡേറ്ററുടെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മേൽ 
സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


സംഘം ലിക്വിഡേറ്ററുടെ സൂചന ( 2 ) - ലെ നടപടിക്രമങ്ങൾ അംഗീകരിച്ചു കൊണ്ടും ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 124 
വിളമ്പുകണ്ടം ഏരിയ എസ്റ്റേറ്റ് എംപ്ലോയീസ് സഹകരണ സ്റ്റോർ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969- ലെ സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ലിക്വിഡേറ്റർ 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ നശിപ്പിക്കേണ്ടതുമാണ്. 


- ( 2 ) 


നമ്പർ എ . ഇ .എൽ. 4690 / 2017. 


2018 നവംബർ 29 . 


വിഷയം: - ലിക്വിഡേഷൻ - പാലുകുന്ന്എസ്റ്റേറ്റ് എംപ്ലോയീസ് സഹകരണ സ്റ്റോർ ക്ലിപ്തം നമ്പർ ഡബ്ല 126 - സംഘം 

അന്തിമ സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 
സൂചന : - (1) ഈ ആഫീസിലെ 3- 1-2018- ലെ ഇതേ നമ്പർ ഉത്തരവ്. 

( 2) മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 29 - 10 - 2018 - ലെ 54 / 2018 നമ്പർ കത്തും ലിക്വിഡേറ്ററുടെ 

29 - 10 - 2018 - ലെ നടപടി ക്രമവും. 
സൂചന (1) ഉത്തരവ് പ്രകാരം ലിക്വിഡേഷനിലായ പാലുകുന്ന്എസ്റ്റേറ്റ് എംപ്ലോയീസ് സഹകരണ സ്റ്റോർ ക്ലിപ്തം നമ്പർ 
ഡബ്ളിയു . 126 - ൽ ലിക്വിഡേറ്റർ 10 - 1 - 2018 - ൽ ചാർജ്ജ്ഏറ്റെടുക്കുകയും ലിക്വിഡേറ്റർ വയനാട് ജില്ലാ സഹകരണ ബാങ്ക് 
Gaz . No . 1/2019 /DTP (Co -operative). 

569 


1st JAN . 2019 ] 


CO -OPERATIVE DEPARTMENT 


മാനന്തവാടി ശാഖയിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയും സംഘത്തിന്റെ ക്ലെയിം പട്ടിക തയ്യാറാക്കി സംഘം പ്രവർത്തന 
പരിധിയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നോട്ടീസ് പതിച്ചു നടത്തുകയും ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ പേരിൽ ആകെയുണ്ടാ 
യിരുന്ന ഓഹരി തുക 1,000 ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് വരവ്വച്ച് കൊടുത്തിട്ടുള്ളതുമാണ്. സംഘം ആസ്തികളായി ടി 
തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 

സംഘം സർക്കിൾ സഹകരണ യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല . ലിക്വിഡേറ്ററുടെ ക്ലെയിം പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ 
ആരും തന്നെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല . 


- ലിക്വിഡേഷൻ കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ താഴെ പറയുന്ന പ്രകാരമാണ്. 


- വരവ് 


വരവ് 


തുക 


തുക 


കമ് 


കമ 
നമ്പർ 


ചെലവ് 


തുക 


കമ 


നമ്പർ 


(1) 


1,000.00 


1, 000 . 00 


ബാങ്കിൽ നിന്നും 
പിൻവലിച്ച ഓഹരി തുക 


110 .00 


ൻവലിച്ച ഓഹരി തുക 


സ്റ്റേഷനറി 
ലിക്വിഡേഷൻ ചാർജ്ജ് 


150 .00 


ലിക്വിഡേഷൻ ഫണ്ട് 


150 .00 


കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് 
സംഭാവന 


590 . 00 


ആകെ 


1, 000 . 00 


ആകെ 


1, 000. 00 


സംഘത്തിൽ ഇപ്പോൾ ആസ്തി ബാദ്ധ്യതകൾ ഒന്നുംതന്നെ ബാക്കി നിൽക്കുന്നില്ല . സംഘം പ്രവർത്തന പരിധിയിലുള്ള 
വിവിധ സ്ഥാപനങ്ങളിൽ നോട്ടീസ് മുൻകൂട്ടി പതിച്ചതനുസരിച്ച് ലിക്വിഡേറ്റർ 24- 10 -2018- ന് 11 മണിക്ക് വിളിച്ചു ചേർത്ത പൊതു 
യോഗത്തിൽ ആരും തന്നെ ഹാജരായിട്ടില്ല . യോഗത്തിൽ ലിക്വിഡേറ്റർ നാളിതു വരെയുള്ള വരവ് ചെലവ് കണക്കുകൾ 
അവതരിപ്പിച്ച് നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ലിക്വിഡേറ്ററുടെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. 
ആഡിറ്റർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


സംഘം ലിക്വിഡേറ്ററുടെ സൂചന ( 2 ) - ലെ നടപടിക്രമങ്ങൾ അംഗീകരിച്ചു കൊണ്ടും ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 12 , 
പാലുകുന്ന്എസ്റ്റേറ്റ് എംപ്ലോയീസ് സഹകരണ സ്റ്റോർ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969- ലെ സഹകരണ നിയമം 
വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തു കൊണ്ടും ഇതിനാൽ ഉത്ത ര വാകു ന്നു . ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ലിക്വിഡേറ്റർ 
3 വർഷക്കാലം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ നശിപ്പിക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)ആഫീസ്, 
കൽപ്പറ്റ, വയനാട്. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 

രജിസ്ട്രാർ ( ജനറൽ) - ടെ ഉത്തരവ് 


നമ്പർ ഒ / 2205/ 2016/ ആർ. ഡിസ്. 


2018 ഡിസംബർ 15 . 


വിഷയം: - സമാപ്തീകരണം തൃക്കരിപ്പൂർ സഹകരണ സ്റ്റോർ ക്ലിപ്തം നമ്പർ സി. 968 - കേരള സഹകരണ സംഘം നിയമം 

വകുപ്പ് 74 അനുസരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - ( 1) ഈ ഓഫീസിലെ 7 - 5 - 2002 - ലെ എസ്. ടി . 1123 / 2001 നമ്പർ ഉത്തരവ്. 


(2) ഈ ഓഫീസിലെ 7 - 8 -2015 - ലെ ഒ. 4658 / 2011 നമ്പർ ഉത്തരവ്. 
( 3) ലിക്വിഡേറ്ററുടെ 30 - 10 - 2018- ലെ 803 / 2002/ ടി നമ്പർ ഉത്തരവ്. 
(4) അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ഹോർച്ചിന്റെ 8 - 11 -2018- ലെ 803/2002/ ടി നമ്പർ കത്ത്. 


570 


1st JAN. 2019 ] 


CO -OPERATIVE DEPARTMENT 


തൃക്കരിപ്പൂർ സഹകരണ സ്റ്റോർ ക്ലിപ്തം നമ്പർ സി . 968 - ന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് സൂചന ( 1) 
പ്രകാരം ഉത്തരവാകുകയും ലിക്വിഡേറ്ററായി ഹോർച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ തൃക്കരിപ്പൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടർ 11- 7 - 2002 - ൽ ചാർജ്ജടുക്കുകയും ചെയ്തു . സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി ക്ലെയിം നോട്ടീസ് 
പ്രസിദ്ധീകരിക്കുകയും ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ കടധന പട്ടിക പ്രകാരമുള്ള ആസ്തികൾ ഈടാക്കുന്നതിനും 
ബാധ്യതകൾ കൊടുത്ത് തീർക്കു ന്ന തിനുള്ള നടപടികൾ സ്വീകരിക്കു കയും ചെയ്തു . സംഘ ത്തിന് സർക്കാരിലേക്ക് 
അടയ്ക്കുവാനുള്ള ബാധ്യതകൾ സ . ഉ . ( സാധാ) നമ്പർ 734 / 2015/ സഹ . തീയതി 7 - 12 - 2015 പ്രകാരം സർക്കാർ ഓഹരി തുക 
- 25,000 ആഡിറ്റ് ഫീസ് തുക - 1, 508. 60 കേരള സിവിൽ സപ്ലസ് കോർപ്പറേ ഷൻ - 180 എന്നിവ ഉൾപ്പെടെ ആകെ 
| 26,688.60 എഴുതിത്തള്ളിഉത്തരവായിട്ടുണ്ട്. കൊടുത്തു തീർക്കാൻ സാധ്യമല്ലെന്ന് കണ്ടെത്തിയ ബാധ്യതകളും ഈടാക്കാനാ 
വാത്ത ആസ്തികളും ലിക്വിഡേറ്ററുടെ അപേക്ഷയുടേയും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ശുപാർശയുടേയും അടിസ്ഥാനത്തിൽ 
സൂചന (2 ) പ്രകാരം എഴുതിത്തള്ളി ഉത്തരവായി. തുടർന്ന് സംഘത്തിന്റെ എ . ഇ .എൽ. ആഡിറ്റ് പൂർത്തിയാക്കുകയും നടപടി 
ക്രമങ്ങളും വരവ് ചെലവ് കണക്കുകളും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ അഡ്മിഷൻ രജിസ്റ്റർ ലഭ്യമല്ലാത്ത 
തിനാൽ അവസാന പൊതുയോഗം ഹോസ്ഥർഗ്ഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിൽ 25 - 2 - 2016 - ന് വിളിച്ചു ചേർക്കു 
ന്നതിനുള്ള നോട്ടീസ് ചട്ടപ്രകാരം പ്രസിദ്ധീകരിച്ചെങ്കിലും ആരും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലായെന്നും ലിക്വിഡേറ്ററുടെ 

കൈവശം മിച്ചംവന്ന ലിക്വിഡേഷൻ ഫണ്ട്തുക 35 കോമൺ ലിക്വിഡേഷൻ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ലിക്വിഡേഷൻ 
ചാർജ്ജ് 449 യഥാസ്ഥാനങ്ങളിൽ അടച്ചിട്ടുണ്ടെന്നും ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ചാർജ്ജടുത്ത തീയതിയിലെ കട ധന പട്ടിക പ്രകാരമുള്ള മുഴു വൻ ആസ്തികളും ബാധ്യതകളും ചട്ടപ്രകാരം 
ക്രമപ്പെടുത്തിയതിനുശേഷം സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 അനു സരിച്ച് 
സമാപ്തീകരിച്ചുകൊണ്ട് സൂചന ( 3 ) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. 
ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങളും ഉത്തരവും അംഗീകരിച്ചുകൊണ്ട് 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 
അനുസരിച്ച് സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് ഉണ്ടാകണമെന്ന് സൂചന ( 4) പ്രകാരം ഹോസൂർഗ്ഗ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്തിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


തൃക്കരിപ്പൂർ സഹകരണ സ്റ്റോർ ക്ലിപ്തം നമ്പർ സി. 968 - ന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം 
നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്ത് കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേഷൻ സംബന്ധിച്ച എല്ലാ റിക്കാർഡുകളും ലിക്വിഡേറ്റർ മൂന്ന് വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ 
ഓഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, 
കാസറഗോഡ്. 


( ഒപ്പ്) 
സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


571 


